| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 | 


29th November 2011 

2011 നവംബർ 29 
8th Agrahayana1933 
1933 അഗ്രഹായനം 8 


y 47 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


DEPARTMENT OF TOURISM 


ക്വട്ടേഷൻ ലേലപരസ്യം 


നമ്പർ എച്ച്. എ .2 -16313/ 11. 


2011 നവംബർ 17 . 


ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള കന്റോൺമെന്റ് 
കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്ന താഴെപ്പറയുന്ന മരങ്ങൾ 
പാ തു ലേലം/ ക്വട്ടേഷൻ സ്വീകരിച്ച് വിൽക്കു വാൻ 
തീരുമാനിച്ചിരിക്കുന്നു . 


വ്യൂവിലുള്ള ടൂറിസം ഡയറക്ടറുടെ ആഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. നിർദ്ദിഷ്ട നിരതദ്രവ്യത്തോടുകൂടിയല്ലാത്ത 
ക്വട്ടേഷൻ നിരസിക്കുന്നതാണ്. തുടർന്ന് ലേല പ്രകിയ 
അന്നുതന്നെ വൈകുന്നേരം 3 മണിക്ക് ടി ആഫീസിൽ വച്ച് 
പരസ്യമായി ചെയ്യുന്നതാണ്. പരസ്യലേലം കഴിഞ്ഞാൽ 
ക്വട്ടേഷൻ തുറക്കുന്നതാണ്. കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്ന ആൾക്ക് ലേല നടപടി സ്ഥിരപ്പെടുത്തി 
കൊടുക്കുന്നതാണ്. ലേലം ലഭിച്ചയാൾ പ്രസ്തുത തുകയും 
വന വികസന നികുതിയും വിൽപ്പന നികുതിയും ഉൾപ്പെടെ 
ടൂറിസം ഡയറക്ടറേറ്റിൽ 3 ദിവസത്തിനകം അടച്ച രസീത് 

കൈപ്പറ്റേണ്ടതും അടുത്ത 3 ദിവസത്തിനകം സ്വന്തം 
ചെലവിൽ സർക്കാരിന്റെ സ്ഥാവരജംഗമ വസ്തുക്കൾക്ക് 
നാശനഷ്ടം വരുത്താതെ മരം നീക്കം ചെയ്യേണ്ടതുമാണ്. 
ഇപ്രകാരം ചെയ്യാത്ത പക്ഷം നിര തദ വ്യം അടച്ച തുക 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ടി മരങ്ങൾ പുനർലേലം 
ചെയ്യുന്നതുമാണ്. കാരണം കാണിക്കാതെ തന്നെ ലേലം റദ്ദ് 
ചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള പൂർണ്ണ അധികാരം ടൂറിസം 
ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 


വൃക്ഷങ്ങളുടെ വിവരം 


1. മഞ്ഞണാത്തി - 1 
2. പെൽറ്റോഫോറം - 1 
3. പ്ലാവ് - 3 


ക്വട്ടേഷൻ/ ലേല വിവരങ്ങൾ ഓഫീസ് സമയങ്ങളിൽ 
ടൂറിസം ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. നിരതദ്രവ്യമായി ടൂറിസം ഡയറക്ടറുടെ 
പേരിൽ വാങ്ങിയ തിരുവനന്തപുരത്ത് മാറാവുന്ന - 2,500 - ന്റെ 
ഡിമാന്റ് ഡാഫ്റ്റിനോടൊപ്പം മുദ്രവച്ച ക്വട്ടേഷനുകൾ 
29 - 11 -2011 ഉച്ചയ്ക്ക് 3. 30 മണിവരെ തിരുവനന്തപുരം പാർക്ക് 


(ഒപ്പ്) 
- വിനോദസഞ്ചാര വകുപ്പ്, അഡീഷണൽ ഡയറക്ടർ (എച്ച്) 
തിരുവനന്തപുരം. 

( ഡയറക്ടർക്കുവേണ്ടി). 


